Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 021. mmuo 
KL / TV ( N ) / 12 / 2009 - 2011 


MOS 


m2 


VEDALA 


V 
GOVERIZATION 


MENT OF 


न्याव व 


100 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVL 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5th October 2010 
2010 Bócsomó 5 
13th Aswina 1932 
1932 BO Cosmo 13 


Į 39 


Queijo 55 ) 


നമ്പർ 


PART III 
Forest Department 


RANNI DIVISION 


TENDER / AUCTION NOTICE 


No . C1- 1061/05 . 


8th September 2010. 


Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for the 
tender /auction sale of the following Vehicles. 


Remarks 


Sl. 
No. 


Details of 

vehicle , 
Registration No . 


Place where 
the vehicle 

is kept 


EMD 
Rs. 


Cost of tender form - Rs. 300 + VAT 4 % . 

Last date and time of receipt of tender — 20 - 10 - 2010 , 
3 p . m . 

Last date and time of opening of tender — 20 - 10 -2010 , 
3 .30 p . m . 

Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender form and 
VAT in cash ( not refundable ) up to 1 p . m . on 
20 - 10 - 2010 . The tenders will be opened by the 
undersigned or an officer authorised by him on the same 
day at 3 .30 p. m . in the presence of the tenderers attending 
on the date. If the date of tender happens to be a holiday, 
the tender/auction will be conducted on the next working 
day. If the tender will not be conducted on the above date 
due to any other reason or any of the above vehicle will 
not be sold on 20 - 10 - 2010 the same will be conducted on 
alternate dates on 27 - 10 - 2010 or 4 - 11-2010 at the same 
time and venue . 


KLO1E -6579 
1989 model 
Mahindra Jeep 


Range office 
compound 
Goodrical 


400 Department 

vehicle 


2 


100 


KL3 -4002 
Bajaj Scooter 


Confiscated 
vehicle 


Rajampara 
Forest 
Station 
compound 


3 


do . 


100 


KL3B - 3331 
Bajaj Scooter 


Confiscated 
vehicle 


- കേരള വനം വകു പ്പിന്റെ ഉട മ സ്ഥ ത യി ലു ള്ളതും 
24 - 7 - 2008 -oel NOWOd 20000 (mo.) MMID 384 / 2008 / UM . 
പ്രകാരം കണ്ടം ചെയ്ത് വിൽക്കാനുത്തരവായതുമായ താഴെ 
വിവരിക്കുന്ന മഹീന്ദ്ര ജീപ്പും വനം കേസുകളിൽ ഉൾപ്പെട്ട് 
കണ്ടുകെട്ടിയ 2 സ്കൂട്ടറുകളും ഇപ്പോഴുള്ള അവസ്ഥയിലും 


5th OCT. 2010 ] 


FOREST DEPARTMENT 


466 


സ്ഥിതിയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതാണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം 
കവറുകളിൽ സീൽ വച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
അപ്രകാരം ലഭിക്കുന്ന ദർഘാസുകളുടെ അടിസ്ഥാനത്തിൽ 
ദർഘാസ് ഫോറം സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് 
താഴെപ്പറയുന്ന തീയതിയിലും സ്ഥലത്തും വച്ച് റാന്നി 
ഡി വി ഷ ണ ൽ ഫോറസ്റ്റ് ഓ ഫീ സ റോ അ ദ്ദേ ഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ വാ ഹ ന ങ്ങ ൾ 
പര സ്യ മായി ലേലം ചെയ്യു ന്ന താ ണ് . ലേല ത്തി നു ശേഷം 
അന്നുതന്നെ ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തുകയോ ദർഘാസ് 
തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് ബന്ധപ്പെട്ട 
ദർഘാസുകാരന്റെ/ ലേലക്കാരന്റെ പേരിൽ വിൽപ്പന താൽക്കാലി 
ക മായി ഉറപ്പിക്കു ന്ന തു മാ ണ് . വാഹ ന ങ്ങൾ ദർഘാസ് 
ലേലത്തിനുമുമ്പായി കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. 

പട്ടിക 


- കൂടുതൽ വിവരങ്ങൾക്ക് ഇത് സംബന്ധമായി പരസ്യപ്പെടു 
ത്തി യിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനം നോക്കു ക യോ , ഈ 
ആഫീസിലോ അതാതു റെയിഞ്ചാഫീസുകളിൽ നിന്നോ 
പ്രവർത്തി സമയങ്ങളിൽ നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 
ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായി 
രിക്കും ദർഘാസ്/ ലേലം നടത്തുന്നത്. 

- ലേല ദിവസം പൊതു അവധിയായി വന്നാൽ ലേലം 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും 
നട ത്തു ന്ന താ യി രിക്കും. അ വ ധിയില്ലാത്ത കാര ണ ത്താൽ 
ദർ ഘാസ്/ ലേലം 2 0 - 10 - 2010 - ന് നടക്കാതെ വന്നാലോ 
ഏതെങ്കിലും വാഹനം വില്പന നട ത്താൻ കഴിയാതെ 
വന്നാലോ ടി ലേലം 27 - 10 - 2010 - ൽ നടത്തുന്നതും 27 - 10 - 2010 - ന് 
നടക്കാതെ വന്നാൽ 4- 11-2010 - ന് മേൽ സൂചിപ്പിച്ച സമയത്തും 
സ്ഥലത്തും വച്ച് നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 


കമ 
നമ്പർ 


വാഹനവിവരം വാഹനം നിരതദ്രവ്യം 
( രജിസ്ട്രേഷൻ സൂക്ഷിച്ചിരിക്കുന്ന രൂപ 
നമ്പർ) 

സ്ഥലം 


400 


കെഎൽ- 01ഇ 6579 
ജീപ്പ് ( 1989 
മോഡൽ) (മഹീന്ദാ 
ആന്റ് മഹീന്ദ്ര) 


ഗൂഡിക്കൽ - 
റെയിഞ്ച് 
കോമ്പൗണ്ടിൽ 


കെഎൽ3 - 4002 
ബജാജ് സ്കൂട്ടർ 


- 100 


100 


രാജാംപാറ 
ഫോറസ്റ്റ് 
സ്റ്റേഷൻ 
കോമ്പൗണ്ട് 


100 


കെഎൽബി- 3331 
ബജാജ് സ്കൂട്ടർ 


ദർഘാസ് ഫോറത്തിന്റെ വില (ഓരോ വാഹനത്തിനും) - 
രൂപ 300 + വാറ്റ് 4 %. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 -10 - 2010 , 1 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 20 -10 - 2010, 3 മണി. 

ലേല തീയതിയും സമയവും 20 - 10 -2010 , 3.30 മണി. 
ലേല സ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, റാന്നി. 
ദർഘാസ് ഫോറം റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാഫീ 
സിൽ നിന്നും ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്ന 
താണ്. ദർഘാസുകൾ ഓരോ വാഹനത്തിനും പ്രത്യേകം 
പ്രത്യേകം കവറുകളിൽ ഉള്ളടക്കം ചെയ്ത്, കവറിനു മുകളിൽ 
വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പരും, വാഹനലേലത്തിനുള്ള 
ദർഘാ സ് എന്നും രേഖ പ്പെടുത്തി റാന്നി ഡിവി ഷ ണൽ 

ഫോറ സ്റ്റാ ഫീസർക്ക് സമർപ്പി ക്കേ ണ്ട താ ണ്. വില വിവരം 
അക്ക ത്തിലും അക്ഷ ര ത്തിലും തിരു ത്ത ലു കൾ കൂടാതെ 
വ്യക്തമായി എഴുതിയിരിക്കണം. അതാതു വാഹനത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള നിര തദവ്യം പണമായി ലേലത്തിനുമുമ്പ് 
പൂരിപ്പിച്ച ദർഘാസ് ഫോറം തരുന്നതിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന ആൾ തങ്ങളുടെ സ്ഥിരമായ 
മേൽവിലാസവും, കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ വില്ലേജ് 
സർട്ടിഫിക്കറ്റോ, തിരിച്ചറിയൽ കാർഡോ, മറ്റ് നിയമാനുസൃത 
തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റോ, ഹാജരാക്കേണ്ടതാണ്. 


1. വാഹ ന ങ്ങ ൾ ബന്ധ പ്പെട്ട റെയി ഞാ ഫീ സ റുടെ 

അ നു വാ ദ ത്താ ടു കൂടി പരി ശോ ധിച്ച് അ വ യുടെ 
നൽപ്പ്നിൽപ്പ് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതും ദർഘാസ്/ 
ലേല ത്തി നു ശേഷം അ വ സംബ ന്ധിച്ചുള്ള പരാതി 
പരിഗണിക്കുന്നതല്ലാത്തതാകുന്നു . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
ന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച 
മേൽവിലാസവും, കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടി ഫി ക്ക റ്റോ , മറ്റ് നിയ മാ നു സൃത രേഖകളോ 
ഹാജരാക്കേണ്ടതാണ്. 
-ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകംദർഘാസുകൾ 
സമർപ്പിക്കേ ണ്ടതും, നിര തദവ്യം ഈ ആഫീസിൽ 
അടയ്ക്കേണ്ടതുമാണ്. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
4. ദർഘാ സിലെ തുക വിവരം അക്ക ത്തിലും അക്ഷ ര 

ത്തിലും തിരു ത്ത ലു കൾ കൂടാതെ വ്യക്ത മായി 
എഴുതിയിരിക്കണം. 
5. ദർഘാസ് നൽകു ന്ന വർക്കു മാത്രമേ നിര ത ദ വ്യം 

കെട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നതിന് അവകാശമുള്ളൂ. 
6. വാഹനങ്ങളുടെ ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ ഓരോ 
വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ 
എഴുതി പ്രത്യേകം കവറുകളിൽ കവറിനുപുറത്ത് വാഹന 
ത്തിന്റെ രജിസ്ട്രേഷൻ നമ്പ രും , വാഹന ത്തിനുള്ള 
ടെണ്ടർ എന്നും, ദർഘാസ് നൽകുന്നവരുടെ പൂർണ്ണ 
മേൽ വി ലാ സവും രേഖ പ്പെ ടുത്തി സീൽ ചെയ്ത് 
റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് സമർപ്പിക്കേണ്ട 
താണ്. 
7. ദർഘാസ് സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ സ്ഥലത്തു 

ള്ളവരെ മാത്രം ഉൾപ്പെടുത്തിഓരോ വാഹനത്തിനും 
ലേലം നടത്തുന്നതും, അതിനു ശേഷം ദർഘാസുകൾ 
തുറക്കുന്നതുമാണ്. ദർഘാസ്/ ലേല തുക തൃപ്തികരമാ 

ണെങ്കിൽ ദർഘാസ്/ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് 
അംഗീകാരത്തിനായി മേലധികാരിക്ക് ശുപാർശ ചെയ്യുന്ന 
താണ്. മറ്റ് ദർഘാസുകാരുടെ നിര തദവ്യം അന്നേ 

ദിവസംതന്നെ തിരികെ നൽകുന്നതാണ്. 
8. ദർഘാസ്/ ലേല സംഖ്യ ഓരോ വാഹനത്തിനും 10 ,000 

( പതിനായിരം ) രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ 
മുഴു വൻ തുക ( നിരതദവ്യം ഉൾപ്പെടെ) ദർഘാസ് 
തുറക്കുന്ന ദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ് 
സംഖ്യ 10,000 (പതിനായിരം ) രൂപയിൽ കൂടുതലാണ 
ങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ്/ ലേല സംഖ്യയുടെ 
പകുതിഅഥവാ ഏറ്റവും കുറഞ്ഞത് 10 ,000 ( പതിനായിരം ) 
രൂപ ദർഘാസ്/ ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതും 


5th OCT. 2010 ] 


FOREST DEPARTMENT 


467 


| TENDER / RE - TENDER NOTICE 
No . D -4813/2009 . 

- 17th September 2010 . 


| ( A ) 


Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala from Registered eligible 
contractors for the following works. 


SL. 


Name of Work with 
Approximate PAC 


E . M. D . 
- Rs. 


- No . 


ബാക്കി തുകയും മറ്റ് നികുതികളും ദർഘാസ്/ ലേലം 
അംഗീകരിച്ചതായി അറിയിപ്പ് നോട്ടീസ് തീയതി മുതൽ 
15 ദിവസത്തിനകം സർക്കാരിലേക്ക് ഒരുക്കി വാഹനം 
ഏറ്റു വാ ങ്ങേ ണ്ട താ ണ് . ഇപ്രകാരം വാഹനം നീക്കം 
ചെയ്യുന്നില്ലായെങ്കിൽ ദർഘാസ്/ ലേലക്കാരൻ ആവശ്യ 
പ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസം കൂടി അനുവദിക്കുന്ന 
താണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു നൽകുന്ന കാലത്തേക്ക് 
18 % പിഴ പലിശയും ദിവസം 20 ( ഇ രു പ ത് ) രൂപ 
കമത്തിൽ തറ വാടകയും ഈടാക്കുന്നതായിരിക്കും. 
ഇതിൽ വീഴ്ച വരുത്തുന്നപക്ഷം നിരതദ്രവ്യം ഉൾപ്പെടെ 
അടച്ചിട്ടുള്ള തുക കണ്ടുകെട്ടുന്നതും ദർഘാസ്/ ലേലക്കാ 
രന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യു 
ന്നതും തന്മൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വീഴ്ച 
വരു ത്തിയ ദർഘാസ്/ ലേല ക്കാ രന്റെ പക്കൽനിന്നും 
ഈടാക്കുന്നതിന് നിയമനടപടി സ്വീകരിക്കുന്നതുമാണ്. 
പുനർലേലത്തിൽ ലാഭമുണ്ടായാൽ ആയതിന് ദർഘാസു 
കാരന് ലേലക്കാരന് യാതൊരു അവകാശവുമുണ്ടായിരി 
ക്കുന്നതല്ല. 
9. ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസ് 

ലേലക്കാരൻ മേൽപ്പറഞ്ഞവിധം ദർഘാസ് തുക ഒടുക്കു 
ന്നതിന് തയ്യാറാകാതിരുന്നാൽ ടിയാൻ ഒടുക്കിയ നിരത 
ദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുതൽകൂട്ടുന്നതും 
ദർഘാസ്/ ലേലത്തിൽ അടുത്ത കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്ത ദർഘാസ്/ ലേലക്കാരന്റെ പേരിൽ താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം കണ്ടുകെട്ടുന്ന 
തുകയ്ക്ക് വീഴ്ചവരുത്തുന്ന ദർഘാസ്/ ലേലക്കാരന് 

യാതൊരുവിധ അവകാശംഉണ്ടായിരിക്കുന്നതല്ല. 
10. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 

ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ റദ്ദാക്കാ 
നുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷി - 
പ്തമാണ്. ദർഘാസ്/ ലേല ദിവസം പ്രത്യേക കാരണം 
കാണിക്കാതെ ഏതെങ്കിലും വാഹനം ദർഘാസ്/ ലേല 
ത്തിൽ നിന്നും ഒഴി വാ ക്കു ന്ന തിനും ഡിവി ഷ ണൽ 

ഫോറസ്റ്റ്ഓഫീസർക്ക് അധികാരംഉണ്ടായിരിക്കുന്നതാണ്. 
11. വാഹനത്തിന്റെ ആർ. സി. ബുക്ക് ലഭ്യമല്ലാതായാൽ 

ലേലക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും 
ഡ്യൂപ്ലിക്കേറ്റ് ആർ. സി . ബുക്ക്ലഭ്യമാക്കാൻ നടപടി 

സ്വീകരിക്കേണ്ടതാണ്. 
12 . ഏതെങ്കിലും കാരണവശാൽ വിൽപ്പന സ്ഥിരപ്പെടുത്താതി 
രുന്നാൽ വിജയിക്കുന്ന ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ 

സംഖ്യ മടക്കിക്കൊടുക്കുന്നതായിരിക്കും. 
13. ദർഘാസ്/ ലേലം മേലധികാരത്തിലെ അംഗീകാരത്തിനു 

വിധേയമാണ്. 
14 . അവധിയല്ലാത്ത കാരണത്താൽ 20 - 10 - 2010 - ൽ ദർഘാസ്/ 

ലേലം നടത്തുവാൻ സാധിക്കാതെവന്നാൽ ടി വാഹനങ്ങ 
ളുടെ ദർഘാസ്/ ലേലം 27 - 10 - 2010 -ാം തീയതിയിലും 
അന്നും നടക്കാതെ വന്നാൽ 4 - 11 - 2010 -ാം തീയതിയിലും 
മേൽ സൂചിപ്പിച്ച സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്ന 
തായിരിക്കും. 
15 . മേൽ നിബന്ധനകൾ കൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ടു 

മെന്റിൽ നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധന 
കളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


Improvement of Adukuzhi- Pekkavu 
road in Vadasserikara Range 
Rs. 4 .26 Lakh 

10 , 700 
Providing roof truss , staircase and 
maintenance of Divisional Forest Officers 
Quarters at Ranni Division 
Rs. 3 .07 Lakh 

7,700 
Construction of approach road to 
Kakki camp shed at Pachakanam Forest 
Station in Goodrical Range — 
Rs. 2 . 46 Lakh 

6, 200 
Improvement to Angamoozhi Range 
Office -Quarters road under Plappally 
Forest Station in Goodrical Range 
Rs. 1. 41 Lakh 

3 , 600 


Cost of tender form — Rs. 900 + VAT @ 4 % for 
Sl . No . 1 , Rs. 700 + VAT @ 4 % for Sl . No . 2 . 
Rs. 500 + VAT @ 4 % for Sl. No . 3 and Rs. 400 + VAT 
@ 4 % for Sl. No. 4 . 


Period of work — 3 months from the date of handing 
over the site. 


( B ) 


TENDER NOTICE FOR PARTIALLY CARRIED OUT WORK 

Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala from Registered eligible 
contractors for the following works . These works have 
already been tendered on 5 - 12 -2008 and awarded to 
Sri K . Dileepkumar. Since he has failed to complete the 
works his contract has been terminated and the balance 
works are to be tendered at the risk and loss of the 
contractor. 


| SI. 
- No . 


Name of Work with 
Approximate PAC 


E . M . D . 
- Rs. 


( Sd.) 
Divisional Forest Officer. 
( For and on behalf of the 

Governor of Kerala ). 


Construction of Dormitory at Plappally 
in Goodrical Range -- Rs. 9 .80 Lakh 24, 500 
Construction of Antipoaching camp shed 
at Planthodu in Goodrical Range 
Rs. 3 . 55 Lakh 

| 8 , 900 


Divisional Forest Office , 
Ranni. 


5th OCT. 2010 ] 


FOREST DEPARTMENT 


468 


| Cost of tender form - Rs . 2 , 000 + VAT @ 4 % for 
Sl. No. 1 and Rs. 800 + VAT @ 4 % for Sl. No . 2 . 

Last date & time for receipt of tender -- 20 -10 - 2010 , 
3 p . m . 

Period of work - 4 months from the date of handing 
over the site. 

Tender forms and other conditions can be obtained 
from the Office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable ) upto 1 p . m . on 20 - 10 -2010 . 
The filled up tenders will be received in this office upto 
3 p . m . on 20 - 10 - 2010 and opened by the undersigned or 
an officer authorised for the purpose on the same day at 
3. 30 p . m . at the Office of Divisional Forest Officer, Ranni 
in the presence of the contractors attending on the date. If 
the due date happens to be a holiday, the next working day 
will be the due date. 

The tender forms are not transferable . The earnest 
money deposit noted against the work should be paid along 
with the tenders by Demand Draft (Cheque will not be 
acceptable ) pledged in favour of the undersigned payable at 
any Nationalized Bank /Scheduled Bank . Incomplete tenders 
and tenders without EMD are liable to be rejected . The 
undersigned reserves the right to reject any tender without 
assigning any reasons thereof and also reserve the right to 
exclude any of the works for the tender. All other 
conditions prevailing in the Kerala PWD and Forest 
department are applicable to this tender. The tenders not 
containing the prescribed preliminary agreement in Stamp 
paper worth Rs . 100 will be summarily rejected . If there is 
no response to any of the works included in this 
notification , the same will be again tendered on 
27 - 10 - 2010 and 3 - 11 - 2010 , as per the same conditions 
mentioned above , at the same time and venue. 


ദർഘാസ് ഫോ റ ത്തിന്റെ വില - കമ ന മ്പർ 1- ന് 
രൂപ 900 + വാറ്റ് @ 4 %, ക്രമനമ്പർ 2- ന് രൂപ 700 + വാറ്റ് @ 4 %, 
ക്രമനമ്പർ 3 - ന് രൂപ 500 + വാറ്റ് @ 4 %, ക്രമനമ്പർ 4 - ന് 
രൂപ 400 + വാറ്റ് @ 4 %. 

- കാലാവധി - സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
3 മാസം. 

( ബി ) 
ഭാഗികമായി ചെയ്യുവാനുള്ള ജോലികളുടെ 

പുനർ ദർഘാസ് പരസ്യം 
കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലികൾക്ക് ഡി - 5589 / 09 നമ്പർ വിജ്ഞാപനപ്രകാരം 5- 12-2008- ൽ 
ദർഘാസുകൾ ക്ഷണിച്ചതും ടി ജോലിക്ക് ശ്രീ . ദിലീപ്കുമാറിന് 
കരാർ നൽകി യിട്ടു ള്ള തു മാ ണ് . എന്നാൽ നിശ്ചിത 
സമയത്തിനുള്ളിൽ ടി ജോലികൾ ടിയാൻ പൂർത്തീകരിക്കാത്ത 
തി നാൽ ടിയാന്റെ കോൺടാക്ട് അവസാനിപ്പിച്ചതാണ്. 
ആകയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ശേഷിക്കുന്ന 
ജോലികൾ കരാ റെ ടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി 
താൽപ്പര്യമുള്ള രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽനിന്നും ടി 

ജോലിയുടെ വിവരം ആലേഖനം ചെയ്ത് സീൽ ചെയ്തിട്ടുള്ള 
- ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ ജോലിക്കും 
പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 
കമ ജോലിയുടെ വിവരവും 

നിരത 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 
രൂപ് 


24,500 


ഗൂഡിക്കൽ റെയിഞ്ചിൽ പ്ലാപ്പള്ളിയിൽ 

ഡോർമിറ്ററി കെട്ടിടം നിർമ്മാണം - 
രൂപ 9.80 ലക്ഷം 
ഗൂഡിക്കൽ റെയിഞ്ചിൽ പ്ലാന്തോട്ടിൽ 
ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ്ഡ് നിർമ്മാണം - 
രൂപ 3.55 ലക്ഷം 


3 


8 ,900 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലികൾ ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്ത കരാറുകാരിൽ 
നിന്നും ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേക ക മാ യി 
മത്സര സ്വഭാ വ മു ള്ള സീൽചെയ്ത ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ ജോലിയുടെ വിവരവും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1- ന് രൂപ 
2,000 + വാറ്റ് @ 4 %, ക്രമനമ്പർ 2- ന് രൂപ 800 + വാറ്റ് @ 4 %. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 -10- 2010 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ. 

- കാലാവധി- - സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
- 4 മാസം. 


10 ,700 


7 ,700 


1 വടശ്ശേരിക്കര റെയിഞ്ചിലെ അടുകുഴി 

പേക്കാവ് റോഡ് പുനരുദ്ധാരണം - 
രൂപ 4.26 ലക്ഷം 
റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപണികളും 
സ്റ്റെയർകേസ് പണിയും റൂഫ് ട്രസ് 
ജോലിയും - രൂപ 3.07 ലക്ഷം 
ഗൂഡിക്കൽ റെയിഞ്ചിൽ പച്ചക്കാനം 
സ്റ്റേഷൻ പരിധിയിൽ കക്കി ക്യാമ്പ് 
ഷെഡിലേക്കുള്ള അപാച്ച് റോഡ് 
നിർമ്മാണം - രൂപ 2.46 ലക്ഷം 
ഗൂഡിക്കൽ റെയിഞ്ചിൽ ആങ്ങമൂഴി 
റെയിഞ്ച്ഓഫീസ് മുതൽ ക്വാർട്ടേഴ് 
വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ 
പണികൾ - രൂപ 1.41 ലക്ഷം 


- ദർഘാസ് ഫോറ ങ്ങളും ജോലികളെ സംബ ന്ധിച്ച 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും അടച്ച് അപേ ക്ഷി ക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 20 - 10 - 2010 , 1 മണി 
വരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് 
ദർഘാസുകൾ, അന്നേ ദിവസം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല . ടി ദിവസം പൊതു അവധിയായി വരുന്ന 
പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും 
സമ യത്തുംവച്ച് ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമായിരിക്കും. 

- ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതി യായ 
20 -10 -2010, 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോ ഗ സ്ഥനോ ടെണ്ട റു കൾ തുറ ക്കു ന്ന താ യി രി ക്കും . 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 


6 , 200 


3 , 600 


5th OCT. 2010 ] 


FOREST DEPARTMENT 


469 


500 


- ഏതെങ്കിലും ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിൽ 

പട്ടിക 
നിന്നും എടുത്ത നിശ്ചിത തുകയ്ക്കുള്ളഡിമാന്റ് ഡ്രാഫ്റ്റ് റാന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത 

ക്രമനമ്പർ 

വാഹനത്തിന്റെ പേരും നിരതദ്രവ്യം 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന രൂപ് 
അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കു ന്നതായിരിക്കും. 

- സ്ഥലവും 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ 

-- 1 എൻഫീൽ ഡ് മോട്ടോർ സൈക്കിൾ 
നിര സി ക്കു ന്ന തി നുള്ള അ ധി കാ രവും കൂടാതെ മേൽ 

1989 മോഡൽ KCV 2510 ( സർക്കാർ 
വിവരിക്കുന്നവയിൽ ഏതു ജോലിയും ദർഘാസിൽ നിന്നു 

ഉപയോഗത്തിൽ ഇരുന്നത്) കുട്ടിക്കാനം 
ഒഴിവാക്കുന്നതിനുള്ള അധികാരവും താഴെ ഒപ്പിട്ടിരിക്കുന്ന 

വയർലസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു. - 500 
ആളിൽ നിക്ഷി പ ത മാ യി രി ക്കും . വനം വകു പ്പിലും 

പാ തു മ രാ മ ത്തു വ ക പ്പിലും നില വി ലു ള്ള തും , - 2 ടയോട്ട ക്വാളിസ്, ഡീസൽ നമ്പർ 
കാലാ കാ ല ങ്ങ ളിൽ പുറ പ്പെ ടു വി ക്കു ന്ന തു മാ യ കരാർ 

KL - 04H - 4353 61 A പ്രകാരം സർക്കാർ 
വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമാ യി രിക്കും. 

കണ്ടുകെട്ടിയത്, പ രി യാ ർ വ സ് 
കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 100 രൂപ മുദ്രപ്പത്രത്തിൽ 

ഡിവിഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിക്കുന്നു. 6 , 300 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1- ന് രൂപ 
പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

- 300 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 500 + വാറ്റ്. 
ഏതെങ്കിലും കാരണവശാൽ ടി ജോലികളുടെ/ഏതെങ്കിലും 
ജോലിയുടെ ദർഘാസ് നടക്കാതെയിരുന്നാൽ ടി ജോലികളുടെ/ 

നിബന്ധനകൾ 
ജോലിയുടെ ദർഘാസ് വീണ്ടും 27 - 10 - 2010 - ലും അന്നും 
നടക്കാതെ വന്നാൽ 3 - 11 - 2010 - ലും മുൻ നിശ്ചയിച്ചതുപോലെ -- 1. താൽപ്പര്യമുള്ളവർക്ക് പട്ടികയിൽ പറയുന്ന സ്ഥലത്ത് 
നടത്തുന്നതും ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ 
ഡി വി ഷ ണ ൽ ഫാ റ സ് ഓ ഫീ സ റോ അ ദ്ദേ ഹ 

അ നു വാ ദ ത്തോടെ പരി ശോ ധിച്ച് ഗുണ നി ല വാ രം 
അധി കാ ര പ്പെടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ തുറ ക്കു ന്ന തു 

ബോദ്ധ്യ പ്പെടുത്താ വു ന്ന താ ണ് . ലേല ത്തിനുശേഷം 
മായിരിക്കും. 

ഗുണനിലവാരം സംബന്ധിച്ച് ഉന്നയിക്കുന്ന യാതൊരു 

പരാതികളും പരിഗണിക്കുന്നതല്ല. 
Divisional 

( Sd .) 

2. ദർഘാസുകൾ ആവശ്യമുള്ളവർക്ക് അവരെ തിരിച്ചറി 
Forest Office, Ranni. Divisional Forest Officer. 

യു ന്ന തിന് തെര ഞെഞ്ഞടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട 
വില്ലേജാഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവിഷൻ, - 3. ദർ ഘാ സി നോ ടൊപ്പം നിശ്ചിത നിര ത ദ വ്യം ഈ 
- പീരുമേട് 

ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
- ദർഘാസ്/ ലേലപ്പരസ്യം 

4. ലേലം/ ദർ ഘാസിൽ പരി ഗ ണി ക്ക പ്പെ ടാ ത്ത വ രു ടെ 
നമ്പർ എ5- 1715 / 2007. 

2010 സെപ്റ്റംബർ 15 . 

നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 
- പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവി ഷ നിൽ 5. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ ആവശ്യമുണ്ടെങ്കിൽ 
ഉപയോഗത്തിലിരുന്നതും 61എ പ്രകാരം കണ്ടുകെട്ടിയതുമായ 

മേലധികാരത്തിലേക്ക് അയയ്ക്കുന്നതും മറ്റു ദർഘാസുകൾ 
താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ വാഹനങ്ങൾ ലേലം 

ന ൽകിയ നിര ത ദ വ്യം അപ്പോൾത്തന്നെ തിരികെ 
കൊളളുന്ന തിന് താൽപര്യമു ള ള വ രിൽ നിന്നും മുദ്ര വച്ച നൽകുന്നതുമാണ്. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പൂരിപ്പിച്ചതും മുദ്രവെച്ച 

- 6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ 
തുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 2010 
ഒക് ടോ ബർ മാസം 20 -ാം തീയതി പകൽ 3 മണിവരെ 

ദർ ഘാസ് സംഖ്യയുടെ 50 ശതമാനം ( നിര ത ദ്രവ്യം 

ഉൾപ്പെടെ) അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ് 
ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 

സംഖ്യ നിര തദവ്യത്തിനേക്കാൾ കുറവ് ആണെങ്കിൽ 
3 . 30 - ന് അ പ്പോൾ ഹാജരുള്ള ദർഘാ സു കാ രുടെ 

കൂടുതൽ അടച്ച തുക വിജയിയായ ദർഘാസുകാരന് 
സാന്നിദ്ധ്യത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ അദ്ദേഹം അധികാര 

ദർഘാസ് തുറക്കുന്ന ദിവസം തന്നെ തിരികെ നൽകേണ്ട 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ വെസ്റ്റ് ഡിവിഷൻ ആഫീ 

താണ്. ലേലം/ ദർഘാസ് തുക 10,000 രൂപയിൽ കുറവാണ് 
സിൽ വച്ച് വാഹനങ്ങൾ പരസ്യമായി ലേലം ചെയ്യുന്നതും 

എങ്കിൽ മുഴുവൻ തുകയും അപ്പോൾ തന്നെ ഒടുക്കണം. 
തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ദർഘാസ് 
ഫോറ ങ്ങ ൾ അന്നേദിവസം പകൽ 1 മണിവരെ നിശ്ചിത ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅധികാരത്തിന് 
വിലയും നികുതിയും അടച്ചാൽ ഈ ആഫീസിൽനിന്നും വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുള്ള 
ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പെരിയാർ വെസ്റ്റ് 

പൂ ർ ണ്ണ അ ധി കാ രം ബന്ധ പ്പെട്ട ഉദ്യോഗ സ്ഥ നിൽ 
ഡിവി ഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും അ ഴു ത 

നിക്ഷിപ്തമായിരിക്കും. 
റെയിഞ്ചാഫീസറുടെയും ആഫീസുകളിൽനിന്നും ഓഫീസ് 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് ദിവസം പൊതു 

- 8 . ദർഘാ സു കൾ അംഗീ ക രിച്ച തായി അറിയിപ്പു കിട്ടി 
അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി 

15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 

നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


5th OCT. 2010 ] 


FOREST DEPARTMENT 


470 


9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും കരാറുകാരൻ ആണെന്ന് തെളിയിക്കുന്ന രജിസ്ട്രേഷൻ കാർഡ് 
അടച്ച് നീക്കം ചെയ്തി ല്ലെ ങ്കിൽ ദർഘാ സു കാരൻ 

- സാക്ഷ്യപ്പെടുത്തിയതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പു 
ആ വ ശ്യ പ്പെ ടു ന്ന പക്ഷം മറ്റൊരു 15 ദിവസംകൂടി 

വെച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
സംഖ്യയ്ക്ക് 12 ശതമാനം പലിശയും ദിവസം 20 രൂപ 

താണ്. നിശ്ചയിച്ചിട്ടുളള നിരതദ്രവ്യ തുക പെരിയാർ ടൈഗർ 
നിര ക്കിൽ ഇരുപ്പു വാട കയും വസൂ ലാക്കി 
അനുവദിക്കുന്നതായിരിക്കും. ഇതിനുശേഷം കാലാവധി 

റിസർവ് വെസ്റ്റ് ഡിവിഷൻ പീരുമേടിന്റെ പേരിൽ ജോലിയുടെ 
നീട്ടി അനുവദിക്കുന്നതല്ല. ഇപ്രകാരം വീഴ്ചവരുത്തിയ പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും 
ദ ർ ഘാ സുകാ ര ന ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ ആലേഖനം ചെയ്ത് ഒടുക്കിയ രേഖകളും ദർഘാസിനോടോപ്പം 
ലേല ത്തിലോ ടെണ്ടർ അടിസ്ഥാ ന ത്തിലോ പുനർ ഉളളടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
വിൽപ്പന നടത്തുന്നതും ആയതിൽ ഉണ്ടാകുന്ന നഷ്ടം - ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
അടച്ച തുകയും ശേഷമുളളതു നിയമാനുസൃതം വീഴ്ച് 

ഈ പ്രവർത്തിക്കും ബാധകമാണ്. ദർഘാസ് സ്വീകരിക്കുന്നതും 
വരുത്തിയ ദർഘാസുകാരിൽ നിന്നും ഈടാക്കുകയും 

നിരാകരിക്കുന്നതിനുമുള്ള അംഗീകാരം പെരിയാർ ടൈഗർ 
ചെയ്യുന്നതാണ്. 

റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിക്ഷിപ്ത 
10. ദർഘാസ് പൂരിപ്പിച്ച് നൽകിയവർക്ക് മാത്രമേ ലേലത്തിൽ 

മാ യി രിക്കും. നിശ്ചിത സമയത്തിനുശേഷം ദർഘാസ് 
പങ്കെടുക്കാൻ അവകാശമുളളു . 

ഫോറങ്ങൾ വിൽക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല . 
( ഒപ്പ്) 

കൂടു തൽ വിവരങ്ങൾ താഴെ ഒപ്പു വെച്ച ഉദ്യോഗസ്ഥന്റെ 
പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ. 

കാര്യാ ല യ ത്തിൽ നിന്നോ, പീരു മേ ട്ടി ലു ളള അഴു ത 
വെസ്റ്റ് ഡിവിഷൻ, പീരുമേട്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 

റെയിഞ്ചാഫീസറുടെയോ കാര്യലയത്തിൽ നിന്നോ ആഫീസ് 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ( ഒപ്പ്) 
ദർഘാസ് പരസ്യം 

ഡിവിഷൻ, പീരുമേട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
നമ്പർ എ2- 1410/ 2004. 

- 2010 സെപ്റ്റംബർ 23. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി പെരിയാർ ടൈഗർ വെസ്റ്റ് 
ഡിവിഷൻ, പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടർ താഴെ പറയുന്ന 

ചാലക്കുടി ഡിവിഷൻ 
പ്രവർത്തിക്ക് കേരള പൊതു മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 

ദർഘാസ് പരസ്യം 
ചെയ്തിട്ടുളളതും ടി ജോലിയിൽ മുൻപരിചയമുളളതുമായ 
യോഗ്യതയുളള കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് നമ്പർ സി. ഡി .- 5689/ 2007 . 

2010 സെപ്റ്റംബർ 18. 
ആലേഖനം ചെയ്തിട്ടുളള മുദ്ര വച്ച് മൽസര സ്വഭാവമുളള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് 14 - 10 - 2010 - ന് 

- ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ 
വൈകിട്ട് 3 മണിവരെ പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത 

പറയുന്ന പ്രവൃത്തികൾക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് 
കൊറിയർ വഴിയോ മാത്രം സ്വീകരിക്കുന്നതും അന്നേദിവസം - ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 14 - 10 - 2010 
വൈകിട്ട് 3 .30 മണിക്ക് താഴെ ഒപ്പു വെച്ച ഉദ്യോഗസ്ഥന്റെ വൈകുന്നേരം 3 മണിവരെ കേരള പൊതുമാരാമത്തു വകുപ്പിൽ 
കാര്യാലയത്തിൽ വെച്ച് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ - രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
ത്തിൽ ദർഘാസ് തുറന്ന് പരിശോധിക്കുന്നതുമാണ്. നിശ്ചിത 

കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ അവധി ആയാൽ 

പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
അടുത്ത പ്രവർത്തി ദിവസം ദർഘാ സു കൾ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 

കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 14 -10- 2010 

വൈകുന്നേരം 3.30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
| പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും- - അഴുത 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ 
റെയിഞ്ചിലെ മൂഴിക്കലിൽ സ്ഥാപിച്ചിട്ടുള്ള ശബരി ജലം 

ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിങ്കിംഗ് വാട്ടർ യൂണിറ്റിന്റെ സെമി ആട്ടോമേഷൻ പണി 
നടത്തുക - രൂപ് 13 .65 ലക്ഷം. 

തുറക്കുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ താഴെ 

കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ജോലികൾക്കോ മുഴുവൻ 
നിരതദ്രവ്യം - രൂപ 34,150. 

ജോലികൾക്കോ ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2, 100 + വാറ്റ്. 

അ വശേ ഷിക്കുന്ന ജോലികൾക്കുള്ള ദർഘാസുകൾ 
ജോലി തീർക്കേണ്ട കാലാവധി - 1 മാസം. 

2 0 - 10 - 2010 - ന് ഉച്ച കഴിഞ്ഞ് 3 മണിവരെയും ഇനിയും 
ടെണ്ടർ ഫോമും ടെണ്ടർ ഷെഡ്യൂളുകളും കരാറുകാർക്ക് 

അവശേഷിക്കുന്ന പ്രവർത്തികൾക്കുള്ള ദർഘാസുകൾ 
വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് 

29 - 10 - 2010- ന് വൈകുന്നേരം 3 മണിവരെയും സ്വീകരിക്കുന്നതും 
ചെയ്തോ നേരിട്ട് ടെണ്ടർഫോറ വില ഒടുക്കി 14 - 10 - 2010 - ന് 

അന്നേ ദിവസം 3 . 30 മണിക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്ന 
താ ണ് . ടെണ്ടർ ഷ ഡൾ വെബ് സൈറ്റിൽ നിന്നും 

ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ശേഖ രി ക്കു ന്ന വർ ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മാറാവുന്ന വിധം ബാങ്ക് തുറക്കുന്നതാണ്.ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രം ടെണ്ടറിനോടൊപ്പം ഉളളടക്കം ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
ചെയ്യേണ്ടതാണ്. ടെണ്ടർ ഫോമിനോട് ഒപ്പം അംഗീകൃത 

നടത്തുന്നതായിരിക്കും. 


5th OCT. 2010] 


FOREST DEPARTMENT 


471 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ 


മണ്ണാർക്കാട് ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


ചാലക്കുടി ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവിന്റെ പ്രത്യേക അറ്റകുറ്റപണികൾ 
രൂപ 50 ,000 


1, 250 


2 


2,150 


നമ്പർ ഡി - 6625/ 2010 . 

2010 സെപ്റ്റംബർ 14. 
മണ്ണാർക്കാട് ഡിവി ഷനിൽ 2010 - 11 സാമ്പത്തിക 
വർഷത്തിൽ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുദ്ദേശിക്കുന്ന താഴെ 
വിവരിക്കുന്ന പ്രവൃത്തികൾക്ക് " ബി ക്ലാസ്സിൽപ്പെട്ട തോ 
അ തിനു മു ക ളി ലു ളളതോ ആ യ ര ജി സ് ട ഷ ന ള്ള 
പി. ഡബ്ലിയു . ഡി . അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ 20 - 10 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് ഒരുമണിവരെ 
മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ഓഫീസ് സമയങ്ങളിൽ വാങ്ങാവുന്നതാണ്. ടെണ്ടർ 

ഫോറങ്ങൾ ടെണ്ടർ ദിവസത്തിന് 7 പ്രവൃത്തി ദിവസങ്ങൾക്ക് 
മുമ്പ്മുതൽ ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


ചെട്ടിക്കുളം നഴ്സറി കോമ്പൗണ്ടിൽ ഒരു 
കൃതിമ കുളം നിർമ്മിക്കൽ - രൂപ 85,000 
പരിയാരം റെയിഞ്ചാഫീസർ ക്വാർട്ടേഴ്സിന്റെ 
അറ്റകുറ്റപണികൾ രൂപ 50,000 
പാലപ്പിള്ളി റെയിഞ്ചാഫീസ് കെട്ടിടത്തിന്റെ 
അറ്റകുറ്റപണികൾ - രൂപ 30,000 
വള്ളി ക്കൂ ള അ ര റെയിഞ്ചാ ഫീസ് 
കെട്ടിട ത്തിന്റെ അറ്റകുറ്റപണികൾ 
രൂപ 30,000 


1,250 


750 


5 


750 


- ദർഘാസ് പമാണ ത്തിന്റെ വില - കമനമ്പർ 2 - ന് 
രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 300 + വാറ്റ്. 


കാരാറുകാരന്റെ ക്ലാസ് ഡി - യും അതിനുമുകളിലും. 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


- ദർഘാസ് ( പമാ ണങ്ങളും മറ്റു വിശദ വിവരങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണ വശാലും മടക്കി ലഭിക്കുന്നതല്ല . ദർഘാസ് 
പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതും 
ആകുന്നു . നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് 
പ്രവൃത്തിയുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 


- പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത് മുദ്രവച്ച 
കവറിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ടെണ്ടർ തീയതി വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്ന 
താ ണ് . 20 - 10 - 2010 -ാം തീയതി 3 . 30 മണിക്ക് 
സന്നിഹിതരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ടെണ്ടർ തുറക്കുന്നതായിരിക്കും. ഏതെങ്കിലും സാങ്കേതിക 
കാരണ വശാൽ പസ്തുത ദിവസം ടെണ്ടർ നടക്കാത 
വന്നാൽ യഥാക്രമം 10 - 11 - 2010 അഥവാ 8 - 12 - 2010 
തീയതികളിൽ മുകളിൽ പരാമർശിച്ച പ്രകാരം ടെണ്ടർ 
നടത്തുന്നതാണ്. ടെണ്ടർ ദിവസം ഒരു പൊതു ഒഴിവു 
ദിവസമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ സമയത്തും സ്ഥലത്തും പ്രസ്തുത ടെൻഡർ 
നടത്തുന്നതായിരിക്കും. താഴെ കൊടുത്ത പ്രകാരമുള്ള 
നിരതദ വ്യം മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റായോ പ്ലഡ്ജ് 
ചെയ്തിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് റസീപ്റ്റ് ആയോ 
ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 100 രൂപ 
വിലയുള്ള കേരള സർക്കാർ മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. താഴെ പരാമർശിച്ച പ്രകാരമുള്ള 
നിരതദ്രവ്യവും പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യാതെ 
സമർപ്പിക്കപ്പെടുന്ന ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്ന 
തായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
സാഹചര്യത്തിലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ 
മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


രൂപ് 


- ദർഘാസ് സ്വീകരിച്ച ശേഷം പ്രവൃത്തി ലഭിച്ച 
കരാറുകാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ 
വീഴ്ചവരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ചവരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 
ചെയ്യുന്നതും, ഇപ്രകാരം പുനർ ദർഘാസ്മലം സർക്കാരിന് 
വരുന്ന നഷ്ടങ്ങ ൾക്ക് ഒറിജിനൽ കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതും അപകാരം ഉണ്ടാകുന്ന 
നഷ്ടങ്ങൾ വീഴ്ചവരുത്തിയ കരാറുകാരന്റെ സ്ഥാവര ജംഗമ 
സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം 
ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 
എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
മറ്റെല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
( 1) - ( 2 ) 

( 3 ) 
1 അഗളി റെയിഞ്ചിലെ ശിങ്കപ്പാറ ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിധിയിലെ പൂളപ്പാറ ഭാഗത്ത് 
അ യേൺ ഫാബി ക്കേ റ്റഡ് ആന്റി 
( പാച്ചി ങ്ങ് ക്യാമ്പ് ഷ ഡി ന 
നിർമ്മാണം - രൂപ 4 ,23 , 000 

10 , 600 


ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 
ഓഫീസ്, ചാലക്കുടി. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


അഗളി റെയിഞ്ചിലെ ശിങ്കപ്പാറ ഫോറസ്റ്റ് 
സ്റ്റേഷൻ പരിധിയിലെ ചാർജ്ജിപ്പുഴഭാഗത്ത് 
അ യേൺ ഫാബി ക്കേ റ്റഡ് ആ നി 

പാച്ചി ങ്ങ് ക്യാമ്പ് ഷ ഡി ന 
നിർമ്മാണം- രൂപ 4,25,000 


10 ,700 


5th Oct. 2010] 


FOREST DEPARTMENT 


472 


( 1) 


- (2 ) 


| (3 ) 


3 അഗളി റെയിഞ്ചിലെ തോട്ടപ്പുര ഭാഗത്ത് 
ആന്റി പാച്ചിങ്ങ് ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം- - രൂപ് 4, 25,000 


10 , 700 


4 അഗളി റെയിഞ്ചിലെ ഷോളയൂർ സ്റ്റേഷൻ 
പരി ധി യിലെ വര ടി മല വയർലെസ്സ് 
സ്റ്റേഷനുവേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന 
ജോലി രൂപ 3, 58, 000 


ഫിക്സഡ്ഡിപ്പോസിറ്റ് റസീപ്റ്റ് ആയോദർഘാസിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 100 രൂപ വിലയുള്ള കേരള 
സർക്കാർ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള ഒരു 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. താഴെ പരാമർശിച്ച പ്രകാരമുള്ള നിരതദ്രവ്യവും 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കംചെയ്യാതെ സമർപ്പിക്കപ്പെടുന്ന 
ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു സാഹചര്യത്തിലും കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . ദർഘാസ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തി സമയങ്ങളിൽ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


9 ,000 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1, 2, 3 
ഇവയ്ക്ക് രൂപ 900 + വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ 800 + വാറ്റ്. 

ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി 31- 3- 2011 . 

കേരള പൊതുമരാമത്ത് വകുപ്പിലും വനംവകുപ്പിലും 
ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 1 ) 


- ( 3) 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
മണ്ണാർക്കാട്. 


(ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


1 അഗളി റെയിഞ്ചിലെ ശിങ്കപ്പാറ സ്റ്റേഷൻ 
പരിധിയിൽ വരുന്ന പട്ട്യാർ ബംഗ്ലാവിന്റെ 
നവീകരണം മുതലായ ജോലികൾ 
രൂപ് 5,00 , 000 


12, 500 


മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡവലപ്മെന്റ് ഏജൻസി 

- ദർഘാസ് പരസ്യം 


2 അഗളി റെയിഞ്ചിലെ ശിങ്കപ്പാറ സ്റ്റേഷൻ 
പരിധിയിൽ പട്ട്യാർ ബംഗ്ലാ വി നു ചുറ്റും 
നിലവിലുള്ള ട്രഞ്ചിന് റീട്ടെയിനിംങ്ങ് വാൾ 
കെട്ടുന്ന ജോലി, പൂളപ്പാറ ഭാഗത്ത് ആന്റി 
പാച്ചിങ്ങ് ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 3, 45,000 


8 ,700 


3 അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 
വന സം രക്ഷണ സമി തി യുടെ കീഴിൽ 
കടുകുമണ്ണ ആദിവാസിഊരിൽ 5 കി. മീ . 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം 
രൂപ 5,98,000 


15,000 


4 അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 
വന സം രക്ഷണ സമി തി യുടെ കീഴിൽ 
ഗലസി ആദിവാസി ഊരിൽ 1 കി . മീ . 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം 
രൂപ 1,37,000 


3 , 500 


5 


നമ്പർ ബി2 - 6694/ 2010 . 

2010 സെപ്റ്റംബർ 16. 
- മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡ വ ല പ് മെന്റ് ഏജൻ സി 
2 0 1 0 - 11 സാ മ്പ ത്തി ക വ ർ ഷ ത്തി ൽ ഏ റ്റ ടു ത്ത് 
പൂ ർ ത്തീകരിക്കാനുദ്ദേശിക്കുന്ന താഴെ വിവരിക്കു ന്ന 
പ്രവൃത്തികൾക്ക് " സി ക്ലാസ്സിൽ പ്പെട്ടതോ അ തിനു 
മുകളിലുള്ളതോ ആയ രജിസ്ട്രേഷനുള്ള പി . ഡബ്ലിയു . ഡി . 
അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
20 - 10 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് ഒരുമണിവരെ മണ്ണാർക്കാട് 
ഡി വി ഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഓഫീസ് 
സമയങ്ങളിൽ വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫോറങ്ങൾ ടെണ്ടർ 
ദിവസത്തിന് 7 പ്രവൃത്തി ദിവസങ്ങൾക്ക്മുമ്പ്മുതൽ ഓഫീസ് 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 

പ്രവൃത്തിയുടെ പേര് ആ ലേഖനംചെയ്ത മുദ്രവച്ച 
കവറിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ടെണ്ടർ തീയതി വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
20 - 10 - 2010 -ാം തീയതി 3. 30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള 
ദർ ഘാസ് സമർപ്പിച്ച കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ തുറക്കുന്ന 
തായിരിക്കും. ഏതെങ്കിലും സാങ്കേതിക കാരണവശാൽ 
പ്രസ്തുത ദിവസം ടെണ്ടർ നടക്കാതെ വന്നാൽ യഥാക്രമം 
10 - 11 - 2010 അഥവാ 8 - 12 - 2010 തീയതികളിൽ മുകളിൽ 
പരാമർശിച്ച പ്രകാരം ടെണ്ടർ നടത്തുന്നതാണ്. ടെണ്ടർ 
ദിവസം ഒരു പൊതുഒഴിവു ദിവസമായി വരികയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സമയത്തും 
സ്ഥലത്തും പ്രസ്തുത ടെൻഡർ നടത്തുന്നതായിരിക്കും. താഴെ 
കൊടുത്ത പ്രകാരമുള്ള നിരതദ്രവ്യം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ, മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡവലപ്മെന്റ് ഏജൻസിയുടെ 
പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റായോ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള 


- അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 
വന സം രക്ഷണ സമിതിയുടെ കീഴിൽ 
മേലെ തുടുക്കി ആദിവാസിഊരിൽ 3. 00 കി. മീ . 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം - 
രൂപ 3,69,000 


9, 300 


6 അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 

വ ന സം രക്ഷണ സമി തി യുടെ കീഴിൽ 
മുരുഗള ആദിവാസി ഊരിൽ 1 കി . മീ. 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം - 
രൂപ 1, 37 ,000 


3 ,500 


7 അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 

വന സം രക്ഷണ സമിതിയുടെ കീഴിൽ 
കിണറ്റുകര ആദിവാസി ഊരിൽ 2 കി. മീ. 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം - 
രൂപ 2,12, 000 


5 , 300 


5th Oct. 2010] 


FOREST DEPARTMENT 


473 


(1) 


(2 ) 


( 3) 


8 അട്ടപ്പാടി റെയിഞ്ചിൽ ധാന്യം ആദിവാസി 

വന സം രക്ഷണ സമിതിയിടെ കീഴിൽ 
കുറക്ക ത്തി ക്ക ല്ല് ആദി വാ സി ഊരിൽ 
3 കി . മീ. ദൂരത്തിൽ സൗരോർജ്ജ വേലി 
നിർമ്മാണം - രൂപ 3,69,000 

- 9 ,300 
- അട്ടപ്പാടി റെയിഞ്ചിൽ ധാന്യം ആദിവാസി 
വന സം രക്ഷണ സമിതിയിടെ കീഴിൽ 

ഗോട്ടി യാത്രക്കണ്ടി ആദിവാസി ഊരിൽ 
5 കി . മീ . ദൂരത്തിൽ സൗരോർജ്ജ വേലി 
നിർമ്മാണം -രൂപ 5,98, 000 

15 , 000 
10 ഭവാനി റെയിഞ്ചിൽ ആനവായ് ഇക്കോ 

ഡെവലപ്പ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ ആനവായ് 
ആദിവാസി ഊരിൽ 6 കി . മീ . ദൂരത്തിൽ 
സൗരോർജ്ജ വേലി നിർമ്മാണം -രൂപ 6,87,000 17,200 
- അട്ടപ്പാടി റെയിഞ്ചിൽ കടുകുമണ്ണ ആദിവാസി 
വന സം രക്ഷണ സമിതിയിടെ കീഴിൽ 
പാലപ്പട ആദിവാസി ഊരിൽ 1 കി. മീ . 
ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മാണം - 
രൂപ് 1,37 ,000 

- 3 , 500 


11 


tenderers should furnish a preliminary agreement in Stamp 
Paper worth Rs. 100 along with tender for each work . 
Incomplete tenders , or tenders without necessary 
documents or tenders not in accordance with tender 
conditions will not be accepted. Tenders will be opened 
and scrutinized at 3 p .m . on the same day in the presence 
of those tenderers who are present at the time by the 
Divisional Forest Officer, Kozhikode or an officer 
authorized by him . The Divisional Forest Officer reserves 
the right to reject any tender either partly or in full, 
without assigning any reason thereof. If the tender date 
happens to be a holiday or the tender could not be 
conducted on the notified date , due to any other reasons, 
the tender will be conducted at the same place and time 
on the next working day, as per the same conditions as 
detailed below . 

If the tender for all works or any of the works could 
not be conducted on the said date/ dates , tender for such 
works will be conducted at the above place and time with 
same conditions on 19 - 10 -2010 . If tender could not be 
conducted even on this date necessary tenders conducted 
for the entire work or balance works for which tenders 
have not been received on the following dates with same 
condition 26 - 10- 2010 or else 2 - 11 - 2010 . 

Cost of tender forms in respect of works with PAC 
from Rs. 5 ,000 to Rs. 50, 000 shall be Rs. 300 + VAT and 
in respect of works with PAC of Rs. 50 ,001 to 10 lakhs 
shall be Rs. 0 . 20 % + VAT of the cost of the work rounded 
to the nearest multiple of 100 subject to a minimum of 
Rs. 400 + VAT and maximum of Rs. 1 ,500 + VAT. All 
existing rules , regulations, directions etc . prescribed by 
Kerala PWD and Forest Department in respect of civil 
works shall be applicable for this tender also . 
Name of Work 

EMD 
- No . with Estimate Amount 

- Rs. 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1 - ന് 
രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 700 + വാറ്റ്, ക്രമനമ്പർ 
3 - നും 9 - നും രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 4, 6, 11 ഇവയ്ക്ക് 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 5 - നും 8 - നും രൂപ 800 + വാറ്റ്, 
കമനമ്പർ 7 - ന് രൂപ 500 + വാറ്റ്, കമനമ്പർ 10 - ന് 
രൂപ 1,400 + വാറ്റ്. 

ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി 31- 3- 2011. 

കേരള പൊതുമരാമത്ത് വകുപ്പിലും വനംവകുപ്പിലും 
ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 

-- മണ്ണാർക്കാട് ഫോറസ്റ്റ് 
ഡിവിഷണൽ 

- ഡെവലപ്പ്മെന്റ് ഏജൻസി ആന്റ് 
ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
മണ്ണാർക്കാട്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


| 17 , 200 


Construction of Forest Station at Passu 
kadavu section of Kuttiady Range during 
2010 - 11 -Rs. 6, 88 , 000 
Construction of stone paving to Athikode 
coup road at Malabar Wildlife Sanctuary 
in Peruvannamuzhy Range during 
2010 - 11 -- Rs. 2 , 00, 000 


5 , 000 


KOZHIKODE DIVISION 

TENDER NOTICE 
No. D - 5856/2010 . - 14th September 2010. 

Competitive sealed tenders are invited by the 
undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors Registered with 
Kerala PWD for following Civil Works in Kuttiady and 
Peruvannamuzhy Forest Ranges during 2010 - 11 . The 
tender is fixed to be conducted on 12 - 10 - 2010 . The tender 
documents can be purchased from the office of the 
undersigned during office hours upto 1 p . m . on 
12 - 10 -2010 . Cost of tender form is non refundable . The 
tender documents should be properly filled up and should 
be submitted on or before 2 . 30 p . m . on 12 - 10 - 2010 . It 
should be accompanied by all necessary documents , along 
with Earnest Money Deposit by way of Bankers DD or 
Fixed Deposit or National Saving Certificate or any 
Approved Certificate drawn in favour of Divisional Forest 
Officer, Kozhikode , payable at Kozhikode. The intending 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ 
കുറ്റ്യാടി, പെരുവണ്ണാമൂഴി റെയി ഞ്ചു ക ളിൽപ്പെടുന്ന 
താഴെപ്പറയുന്ന മരാമത്ത് പ്രവർത്തികൾക്കായി പ്രത്യേകം 
പ്രത്യേകം മുദ്രവച്ച സീൽ ചെയ്ത് ദർഘാസുകൾ കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
12 - 10 - 2010 -ാം തീയതി വൈകുന്നേരം 2.30 മണിക്ക് മുമ്പായി 
ഈ ഓഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ഈ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. അംഗീ 
കത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജ രാ ക്കി യാൽ മാത്രമേ 
മുദ്രവച്ച ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓ ഫീ സറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്ന് 
പരി ശോ ധിക്കു ന്ന താ ണ് . ദർഘാ സിനോടൊപ്പം നിശ്ചിത 


5th OCT. 2010 ] 


FOREST DEPARTMENT 


474 


De 


2 


3 


നിര തദവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് ഓഫീസിൽ 28- 10- 2010 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ സ്വീകരിക്കുന്നതുംഅന്നേദിവസം വൈകുന്നേരം 3. 30 - ന് കണ്ണൂർ 
മാറത്തക്കവിധം പ്ളഡ്ജ് ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യ 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായ 

ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
വയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമാകുന്നു . 
കൂടാതെ ദർഘാസിനൊപ്പം 100 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട 
നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റുകൂടി കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിലുള്ള നിരതദ്രവ്യം നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 
ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് 
പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതോ ഭാഗികമായതോ ആയ ടെണ്ടറു 

കാസർഗോഡ് റെയിഞ്ചിലെ പരപ്പ 
കൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 

സെക്ഷനിലെ പരപ്പ് മയ്യള റോഡ് 
മടക്കിക്കൊടുക്കുന്നതല്ല. ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ 

സോളിംഗ് അഭിവൃദ്ധിപ്പെടു ത്തുന്ന 
നിരസിക്കുവാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീ 

പ്രവർത്തി - രൂപ 6, 40 ,000 

16 , 000 
സറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി 

- പുനർ ദർഘാസ് 
ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റ് 
കാരണങ്ങളാൽ അന്നേ ദിവസം ടെണ്ടർ നടത്താൻ കഴിയാതെ 

കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ മരുതോം 
വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത 

സെക്ഷനിലെ മരുതോം ശിവഗിരിയിൽ 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തുംവച്ച് 

സോളിംഗ് അഭിവൃദ്ധിപ്പെടുത്തുന്ന 
അതേ വ്യവസ്ഥകൾ അനുസരിച്ച് ടെണ്ടർ നടപടിക്രമങ്ങൾ 

പ്രവർത്തി - രൂപ 6, 86,000 

17 , 150 
നടത്തുന്നതായിരിക്കും. 

കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ ഭീമനടി 
മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 

സെക്ഷനിലെ പന്നിത്തടം വണ്ണാരംകടവ് 
അതനുസരിച്ചുള്ള പ്രവർത്തികൾ 19 - 10 - 2010 - നും അന്നും 

സോളിംഗ് അഭിവൃദ്ധിപ്പെടുത്തുന്ന 
നടക്കാതെ വന്നാൽ 26 - 10 - 2010 - നും അന്നും നടന്നില്ലെങ്കിൽ 

പ്രവർത്തി - രൂപ 4 , 71, 000 

11, 775 
2 - 11 - 2010 - നും കമമ നു സ രിച്ച് മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമ യത്തും ഇതേ വ്യവ സ്ഥ കൾക്ക നു സ രിച്ചും ടെണ്ടർ 

ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമനമ്പർ 
നടപടിക്രമങ്ങൾ നടത്തുന്നതായി പരിഗണിക്കുന്നതായിരിക്കും. 

1- ന് രൂപ 1,280 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,372 + വാറ്റ്, ക്രമനമ്പർ 

3 - ന് രൂപ 942 + വാറ്റ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില 5,000 രൂപ മുതൽ 50, 000 
രൂപ വരെ 300 രൂപ + വാറ്റും 50 , 000 രൂപ മുതൽ 10 ലക്ഷം 

കാലാവധി 3 മാസം. 
രൂപ വരെ അടങ്കൽ തുകയുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ 

ദർഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് ദിവസം 
0.20 % രൂപ് + വാറ്റും ഏറ്റവും കുറഞ്ഞത് 400 രൂപ + വാറ്റും ( 28 - 10 - 2010) പകൽ ഒരു മണിവരെ കണ്ണൂർ ഡിവിഷണൽ 
ഏറ്റവും കൂടിയത് 1, 500 രൂപ + വാറ്റും ഒടുക്കേ ണ്ടതാണ്. ഫോറസ്റ്റ് ഓഫീസ്, കണ്ണൂരിൽനിന്നും ലഭിക്കുന്നതാണ്. 
കൂടാതെ സിവിൽ വർക്കുകൾക്ക് പി . ഡബ്ലിയു . ഡി .- യിലും 

നിര ത ദ വ്യം ഏതെ ങ്കി ലും ഒരു ദേശ സാൽക്യ ത 
വനം വകുപ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ബാങ്കിൽനിന്നും കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 

കണ്ണൂർ- 12 എന്ന വിലാസത്തിൽ മാറ്റത്തക്ക വണ്ണം ഡിമാന്റ് 

ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ ണ്ടതാണ്. 
കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 

ഓരോ ദർഘാസ് പ്രമാണത്തോടുംകൂടി 50 രൂപ മുദ്രപ്പത്ര 
നമ്പർ - ഉദ്ദേശ അടങ്കൽ 

- രൂപ് 

ത്തിൽ പ്രാഥമിക ഉടമ്പടി ഉണ്ടായിരിക്കണം. ദർഘാസുകൾ 
- തുകയും 

സ്വീകരിക്കു ന്ന തിനും നിരാകരിക്കുന്ന തി നു മുള്ള പൂർണ്ണ 
കുറ്റ്യാടി റെയി ഞ്ചിലെ പശുക്കടവ് 

അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ 
സെക്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിട 

നിക്ഷിപ്തമായിരിക്കും. 
ത്തിന്റെ നിർമ്മാണം - രൂപ 6,88, 000 

17, 200 

- കേരള പൊതു മരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
പെരുവണ്ണാമൂഴി ഓ യി ബിൽ മലബാർ 

വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥ 
വന്യജീവി സങ്കേതത്തിലെ അത്തിക്കോട് 

കളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
കൂപ്പ് റോഡ് കല്ല് പതിപ്പിക്കുന്ന പ്രവൃത്തി- - 

ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
രൂപ 2,00 ,000 

5 ,000 

വുന്നതാണ്. 28 - 10 - 2010 - ന് പൊതു അവധിയായി വരികയാണ 

ങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
Divisional Forest Office , 

| ( Sd .) 

സമയത്തുംവച്ച് ടെണ്ടർ നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും 
Kozhikode. Divisional Forest Officer. 

കാരണവശാൽ ഏതെങ്കിലും പ്രവർത്തികളുടെ ദർഘാസുകൾ 
അന്നേദിവസം നടക്കാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തികളുടെ 

ദർഘാസുകൾ 4 - 11 - 2010 -ാം തീയതി പകൽ 3 മണിവരെ 
കണ്ണൂർ ഡിവിഷൻ 

സ്വീക രി ക്കു ന്നതും 3 . 30 - ന് ഹാജരുള്ള കരാറു കാരുടെ 
ദർഘാസ് പരസ്യം 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 
നമ്പർ കെ . ജി . - 5979 / 2010. 

2010 സെപ്റ്റംബർ 17. - മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്രമാണ്. യഥാർത്ഥ 

സംഖ്യ ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫണ്ടിന്റെ 
കേരള ഗവർണ്ണർക്കുവേണ്ടി കണ്ണൂർ ഡിവിഷന്റെ കീഴി 
ലുള്ള വിവിധ റെയിഞ്ചുകളിലെ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 

ലഭ്യതയനുസരിച്ച് പ്രവൃത്തികൾ പരിമിതപ്പെടുത്തുന്നതാണ്. 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 

- ( ഒപ്പ്) 
ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകമായി പേരെഴുതി ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
മുദ്രവച്ച ദർഘാസുകൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് കണ്ണൂർ. 

ഓഫീസർ. 


2 


